വായു രാജാവായ കൊതുറ 


ഒരു നെനേതസം നാടോടിക്കഥ 


- - 
- 


- 

- 
rodren - 


- - 


- 


- 


- - - 


- 


- - 


- 


ഒരിക്കൽ ഒരു നാടോടിത്താവളത്തിൽ ഒരു വൃദ്ധൻ തൻറ മൂന്നു 
പെൺമക്കളോടൊപ്പം പാർത്തിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ദയാലുവും ബു 
ദ്ധിമതിയും ഇളയവളായിരുന്നു. 

വൃദ്ധൻ വളരെ ദരിദ്രനായിരുന്നു. തോൽകൊണ്ടുള്ള അയാളുടെ കൂ 
ടാരം കീറിപ്പറിഞ്ഞും ദ്വാരം വീണും ഇരുന്നിരുന്നു. ധരിക്കാൻ വേണ്ടത്ര 
കമ്പിളിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല . തണുപ്പ് കഠിനമാകുമ്പോൾ വൃദ്ധൻ 
പെൺമക്കൾ മൂന്നുപേരുമായി തീയ്ക്കടുത്തു കൂനിക്കൂടിയിരുന്നു തണുപ്പു 
മാററാൻ ശ്രമിക്കും . ഉറങ്ങാൻ കിടക്കുന്നതിനുമുമ്പും തീ അണയ്ക്കും. രാ 
വിലെവരെ അവർ തണുത്തു വിറച്ചു കിടക്കും. 

ഒരിക്കൽ ശൈത്യകാലത്തിന്റെ നടുവിൽ തുന്ദ്രാപ്രദേശത്തു ഭയ 
ങ്കരമായ ഒരു ഹിമവാതം അടിച്ചു . ഒരു ദിവസം കഴിഞ്ഞു, രണ്ടു ദിവ 
സം കഴിഞ്ഞു, മൂന്നു ദിവസം കഴിഞ്ഞു. എന്നിട്ടും കാററു നിലച്ചില്ല . 
കൂടാരങ്ങൾ കാറ്റിൽ പറന്നുപോകുമെന്നു തോന്നി. ആളുകൾ പുറത്തിറ 
ങ്ങാൻ ധൈര്യപ്പെട്ടില്ല . അവർ വിശന്നും തണുത്തു കൂടാരങ്ങൾക്കുള്ളിൽ 
ഇരുന്നു. 

വൃദ്ധൻറയും മക്കളുടേയും സ്ഥിതിയും അതുതന്നെയായിരുന്നു. കൊ 
ടുങ്കാറ്റിന്റെ ഇരമ്പൽ കേട്ടുകൊണ്ടും അവർ കൂടാരത്തിലിരുന്നു. വൃദ്ധൻ 
പറഞ്ഞു: 

262 


" " ഈ കൊടുങ്കാറ്റു് ഇപ്പോഴെങ്ങും തീരുകയില്ല . വായുരാജാവായ 
കൊതുറ അയച്ചതാണതു്. അദ്ദേഹം കോപിച്ചിരിക്കണം. നമ്മൾ ന 
ല്ലൊരു ഭാര്യയെ അയച്ചുകൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും . 
മൂത്ത മകളേ, നീ കൊതുറയുടെ അടുക്കൽ പോകണം. അല്ലെങ്കിൽ നമ്മു 
ടെ ആളുകൾ മുഴുവനും നശിക്കും. നീ പോയി അദ്ദേഹത്തോട്ട് കൊടു 
ങ്കാറ് നിർത്താൻ യാചിക്കണം. 

- " " ഞാൻ എങ്ങിനെ പോകും ? അവൾ ചോദിച്ചു . "" എനിക്കു 
വഴി അറിഞ്ഞുകൂടാ . 

" " ഞാൻ നിനക്കും ചെറിയൊരു തെന്നുവണ്ടി തരാം . അതും കാ 
ററിനെതിരെ നിർത്തിയിട്ട് ഒരു തള്ളകൊടുക്കണം. നീ അതിന്റെ പുറ 
കേ പോകണം. കാറ്റടിച്ചു നിന്റെ കോട്ടിൻറ ചരടഴിയും. പക്ഷെ 
നീ അതു കെട്ടാൻ നിൽക്കരുതു . നിൻറ ചെരിപ്പിനകത്തുംമഞ്ഞു ക 
യറും. പക്ഷെ നീ അതു് കുടഞ്ഞുകളയാൻ നിൽക്കരുതു്. വലിയൊരു 
മലയിൽ എത്തുന്നതുവരെ നീ ഒരിടത്തും നിൽക്കരുതു്. ആ മല കയ 
റുക . അതിന്റെ മുകളിൽ ചെന്നശേഷം മാത്രമേ നീ ചെരിപ്പിനക 

ത്തെ മഞ്ഞു കുടഞ്ഞുകളയാനും കോട്ടിൻറ ചരടു കെട്ടാനും നിൽക്കാവു . 
കുറച്ചുകഴിഞ്ഞു ഒരു കൊച്ചുകിളി പറന്നുവന്നു നിന്റെ തോളിലിരിക്കും. 
അതിനെ ആട്ടിയോടിക്കരുതു . അതിനോടു ദയാപൂർവ്വം പെരുമാറുകയും 
അതിനെ മെല്ലെ തടവുകയും ചെയ്യണം. പിന്നീട് തെന്നുവണ്ടിയിൽ 
കയറി മലയിൽനിന്നു താഴോട്ടിറങ്ങണം. വണ്ടി നിന്നെ നേരെ കൊ 
തുറയുടെ കൂടാരത്തിന്റെ വാതുക്കൽ എത്തിക്കും. കൂടാരത്തിൽ കയറുക . 
പക്ഷെ യാതൊന്നും തൊടരുതു . കൊതുറ വരുന്നതുവരെ കാത്തിരിക്കുക. 
കൊതുറ വരുമ്പോൾ അദ്ദേഹം പറയുന്നതുപോലെ ചെയ്യുക . 

മൂത്ത മകൾ രോമവസ്ത്രങ്ങളണിഞ്ഞു. അച്ഛൻ കൊടുത്ത തെന്നുവ 
ണ്ടി കാററിനെതിരെ നിർത്തിയിട്ട് ഒരു തള്ള കൊടുത്തു . അതും തെന്നി 
മുന്നോട്ടു നീങ്ങി. 

കുറച്ചുദൂരം അതിന്റെ പുറകേ നടന്നപ്പോൾ അവളുടെ കോട്ടിൻറ 
ചരട് അഴിയുകയും ചെരിപ്പിനകത്തും മഞ്ഞു കയറുകയും ചെയ്തു. അ 
വൾക്കും വല്ലാതെ തണുത്തു . അച്ഛൻ പറഞ്ഞതും അനുസരിക്കാതെ അ 
വൾ നിന്നു കോട്ടിന്റെ ചരടു കെട്ടുകയും ചെരിപ്പിനകത്തെ മഞ്ഞു ക 

263 


ടഞ്ഞുകളയുകയും ചെയ്തു. അതുകഴിഞ്ഞ് കാററിനെതിരെ വീണ്ടും നട 
ന്നു . വളരെ നേരം നടന്നപ്പോൾ ഉയരം കൂടിയ ഒരു മല കണ്ടു. അവൾ അ 
തു കയറി മുകളിലെത്തിയ ഉടനെ ഒരു കൊച്ചുകിളി പറന്നുവന്നു് തോ 
ളത്തിരിക്കാൻ ഭാവിച്ചു . പക്ഷെ മൂത്ത മകൾ അതിനെ ആട്ടിയോടിച്ചു . 
കുറച്ചുനേരം അവളുടെ തലയ്ക്കുമീതെ വട്ടം ചുറ്റി പറന്നശേഷം അതു പറ 
ന്നുപോയി . മൂത്ത മകൾ തെന്നുവണ്ടിയിൽ കയറി മലഞ്ചരിവിലൂടെ 
താഴോട്ടിറങ്ങി . വണ്ടി വലിയൊരു കൂടാരത്തിൻറെ മുമ്പിൽ വന്നു നി 
ന്നു . 

മൂത്ത മകൾ അകത്തു കയറി ചുററും നോക്കി. പൊരിച്ച മാംസ 
ത്തിൻറെ ഒരു വലിയ തുണ്ടാണു് അവളുടെ കണ്ണിൽ ആദ്യം പെട്ടതു്. 
അവൾ തീകത്തിച്ച് തീകാഞ്ഞുകൊണ്ടും മാംസം അടർത്തിയടർത്തി തി 
ന്നാൻ തുടങ്ങി. തിന്നു വയർനിറച്ചപ്പോൾ പെട്ടെന്നും ആരോ കൂടാരത്തി 
ലേക്കു നടന്നുവരുന്ന ശബ്ദം കേട്ടു. വാതുക്കലുള്ള തോൽമറ ഉയർത്തി ഒ 
രു യുവഭീമൻ അകത്തു കടന്നു . അതു കൊതുറ ആയിരുന്നു. അദ്ദേഹം മു 
ത്ത മകളെ നോക്കിക്കൊണ്ടു ചോദിച്ചു : 
- " " നീ എവിടന്നു വരുന്നു? എന്തിനും ഇവിടെ വന്നു? 
" "എന്റെ അച്ഛൻ അയച്ചതാണു” , മൂത്ത മകൾ പറഞ്ഞു . 
" "എന്തിനാണു് അയച്ചതു ? 
" "അങ്ങും എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ. 

" " ഞാൻ നായാട്ടിനു പോയിരിക്കുകയായിരുന്നു. കുറെ മാംസം കൊ 
ണ്ടുവന്നിട്ടുണ്ടു്. എഴുന്നേററു ” അതെടുത്തു വേവിച്ചുതാ, കൊതുറ പറ 
ഞ്ഞു . 

മൂത്ത മകൾ അപ്രകാരം ചെയ്തു. മാംസം തയ്യാറായപ്പോൾ അതു 
പാത്രത്തിൽനിന്നെടുത്തു രണ്ടായി പകുക്കാൻ കൊതുറ അവളോടു പറ 
ഞ്ഞു . 
- " "പകുതി നമുക്കു രണ്ടുപേർക്കും കൂടി തിന്നാം, അദ്ദേഹം പറ 
ഞ്ഞു . "" മറേറ പകുതി ആ മരക്കിണ്ണത്തിലിട്ട് അടുത്തുള്ള കൂടാരത്തിലേ 
ക്കു കൊണ്ടുപോയി കൊടുക്കണം. കൂടാരത്തിനകത്തു കയറേണ്ട. വാതു 
ക്കൽ നിന്നാൽ മതി. ഒരു വൃദ്ധ ഇറങ്ങിവരും. അവർക്കും മാംസം കൊ 
ടുക്കണം. കാലിക്കിണ്ണം മടക്കിത്തരുന്നതുവരെ അവിടെ നിൽക്കണം. 


- മൂത്ത മകൾ മാംസമെടുത്തും പുറത്തിറങ്ങി. കാററു് ഓരിയിട്ടുകൊ 
ണ്ടിരുന്നു. മഞ്ഞു പെയ്തുകൊണ്ടിരുന്നു. പോരെങ്കിൽ കൂരിരുട്ടും . ഈ കൊ 
ടുങ്കാറ്റിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ എങ്ങിനെ കഴിയും ? ... . മൂത്ത 
മകൾ കുറച്ചുദൂരം പോയശേഷം നിന്നു എന്തോആലോചിച്ചു . എന്നി 
ട്ട് മാംസം മഞ്ഞിലേക്കും എറിഞ്ഞുകളഞ്ഞു . അതുകഴിഞ്ഞും കാലിക്കി 
ണ്ണവുമായി കൊതുറയുടെ അടുക്കലേക്കു മടങ്ങി. 

കൊതുറ അവളെ നോക്കിയിട്ടു ചോദിച്ചു : 
" " അയൽക്കാർക്കും മാംസം കൊടുത്തോ? 
" " കൊടുത്തു , മൂത്ത മകൾ പറഞ്ഞു . 

" " കിണ്ണം കാണട്ടെ. അവർ മാംസത്തിനു പകരമായി നിനക്കു ത 
ന്നതെന്താണെന്നു നോക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. 

-- മൂത്ത മകൾ അദ്ദേഹത്തെ കാലിക്കിണ്ണം കാണിച്ചുകൊടുത്തു . കൊ 
തുറ ഒന്നും മിണ്ടിയില്ല . അദ്ദേഹം തന്റെ പങ്കു മാംസം കഴിച്ചിട്ട് ഉറ 
ങ്ങാൻ കിടന്നു . 

രാവിലെ അദ്ദേഹം ഊറയ്തിടാത്ത കുറെ മാൻതോൽ കൂടാരത്തിൽ 
കൊണ്ടുവന്നിട്ട് പറഞ്ഞു : 

" " ഞാൻ നായാട്ടിനു പോകുന്ന സമയത്തു നീ ഈ തോൽ നന്നാ 
ക്കിയെടുത്തു അതുകൊണ്ടും എനിക്കും പുതിയൊരു കോട്ടും പുതിയ ചെ 
രിപ്പും പുതിയ കയ്യുറകളും ഉണ്ടാക്കിത്തരണം. തിരിച്ചുവരുമ്പോൾ ഞാൻ 
അവ ഇട്ടു നോക്കും. നിനക്കു നല്ല കൈവിരുതുണ്ടോഎന്നു നോക്കട്ടെ. 

ഇത്രയും പറഞ്ഞുകൊണ്ടും കൊതുറ നായാട്ടിനായി തുന്ദ്രാപ്രദേശ 
ത്തേക്കു പോയി. മൂത്ത മകൾ ജോലി തുടങ്ങി. പെട്ടെന്നും വാതുക്കലു 
ള്ള മറ പൊക്കി, തല നരച്ച ഒരു വൃദ്ധ കടന്നുവന്നു. 

" "കുഞ്ഞ് 
, എൻറ കണ്ണിൽ എന്തോ പോയി , അവർ പറഞ്ഞു. 
" "അതൊന്നും എടുത്തുകളയാമോ എന്നു നോക്കും. 

"" എനിക്കും നിങ്ങൾക്കുവേണ്ടി സമയം കളയാനില്ല , മൂത്ത മ 
കൾ പറഞ്ഞു. " " എനിക്കും പിടിപ്പതു ജോലിയുണ്ടു്. 

- വൃദ്ധ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. മൂത്ത മകൾ ഒറ്റയ്ക്കായി . 
അവൾ മൃതിപിടിച്ച് തോൽ നന്നാക്കിയെടുക്കുകയും കത്തികൊണ്ടു മു 
റിക്കുകയും ചെയ്തു. വൈകുന്നേരത്തിനകം ജോലിതീർക്കാൻ അവൾക്കുള 


6 ) 


264 


18 - 2322 


265 


തിടുക്കമായിരുന്നു. തിടുക്കത്തിന്റെ കൂടുതൽ കാരണം വസ്ത്രം ഭംഗിയാ 
യി ഉണ്ടാക്കാൻ അവൾ ശ്രമിച്ചില്ല . കഴിയുന്നതും വേഗം പണി തീർ 
ക്കാനായിരുന്നു അവളുടെ ശ്രമം. തയ്ക്കാൻ സൂചിയില്ല . ഒരു പകൽകൊ 
ണ്ടും ചെയ്തുതീർക്കുകയും വേണം. അതുകൊണ്ടും അവളുടെ പണി നന്നാ 
യില്ല . 

വൈകുന്നേരം കൊതുറ നായാട്ടു കഴിഞ്ഞു തിരിച്ചുവന്നു. 
" "എൻറ പുതിയ വസ്ത്രങ്ങൾ തയ്യാറായോ? അദ്ദേഹം ചോദിച്ചു . 
" " തയ്യാറായി, മൂത്ത മകൾ പറഞ്ഞു. 

കൊതുറ വസ്ത്രങ്ങൾ എടുത്തും അവയുടെ മീതേകൂടി കയ്യോടിച്ചു . 
തോൽ പരുപരുത്തും ഇരുന്നിരുന്നു. അത്ര മോശമായിട്ടാണു് അതു് ന 
ന്നാക്കിയെടുത്തിരുന്നതു്. നോക്കിയപ്പോൾ വസ്ത്രങ്ങൾ ശരിയായി വെ 
ട്ടിയിട്ടില്ലെന്നും അലക്ഷ്യമായി തുന്നിയിരിക്കുകയാണെന്നും തനിക്കു തീ 
രെ ചെറുതാണെന്നും അദ്ദേഹം കണ്ടു. 

- അദ്ദേഹം കുപിതനായി മൂത്ത മകളെ കൂടാരത്തിനകത്തുനിന്നും പു 
റത്തേക്കെറിഞ്ഞു . വളരെ ദൂരത്തേക്കാണും വലിച്ചെറിഞ്ഞതു . അവൾ 
ഒരു മഞ്ഞുകൂനയിൽ ചെന്നു വീണു. അവിടെ കിടന്നു തണുത്തു മരവി 
ച്ചു മരിക്കുകയും ചെയ്തു. 

കാററു് പൂർവ്വാധികം ശക്തിയായി ഓരിയിട്ടുകൊണ്ടിരുന്നു. 

കാററു് രാപകൽ ഓരിയിടുന്നതും കൊടുങ്കാറ്റു് ആഞ്ഞടിക്കുന്നതും 
കേട്ടുകൊണ്ടും വൃദ്ധൻ കൂടാരത്തിലിരുന്നു. അയാൾ പറഞ്ഞു: 

" "മൂത്ത മകൾ ഞാൻ പറഞ്ഞതും കേട്ടില്ല . ഞാൻ പറഞ്ഞതുപോ 
ലെ ചെയ്തില്ല . അതുകൊണ്ടാണു കാററിന്റെ ഓരിയിടൽ നിലയ്ക്കാത്ത 
തു . കൊതുറ കോപിച്ചിരിക്കുകയാണു . രണ്ടാമത്തെ മകളേ, നീ അ 
ദ്ദേഹത്തിൻറെയടുക്കൽ പോകണം. 

- വൃദ്ധൻ ചെറിയൊരു തെന്നുവണ്ടി ഉണ്ടാക്കി. മൂത്ത മകളോടു പറ 
ഞ്ഞ കാര്യങ്ങൾതന്നെ രണ്ടാമത്തെ മകളോടും പറഞ്ഞുകൊണ്ടും അവളെ 
കൊതുറയുടെ അടുത്തേക്കും അയച്ചു . അയാൾ കൊടുങ്കാറ്റു നിലയ്ക്കുന്നതും 
കാത്തു ഇളയ മകളുമായി കൂടാരത്തിലിരുന്നു. 
- രണ്ടാമത്തെ മകൾ തെന്നുവണ്ടി കാററിനെതിരെ നിർത്തിയിട്ട് 
മുന്നോട്ട് തള്ളി അതിന്റെ പുറകേ പോയി. നടക്കുന്നതിനിടയിൽ അ 


വളുടെ കോട്ടിൻറ ചരടഴിയുകയും ചെരിപ്പിൽ മഞ്ഞു കയറുകയും ചെ 
യ്തു . അവൾക്കു വല്ലാതെ തണുത്തു . അച്ഛൻ പറഞ്ഞ കാര്യം മറന്നു അ 
വൾ മലയിൽ എത്തുന്നതിനുമുമ്പുതന്നെ ചെരിപ്പിനകത്തെ മഞ്ഞും കുട 
ഞ്ഞുകളയുകയും കോട്ടിൻറ ചരട് കെട്ടുകയും ചെയ്തു. 

അവൾ മലയുടെ ചുവട്ടിലെത്തി അതിന്റെ മുകളിൽ കയറി. കൊ 
ച്ചുകിളിയെ കണ്ടപ്പോൾ അതിനെ ആട്ടിയോടിച്ചു . പിന്നീടും തെന്നുവ 
ണ്ടിയിൽ കയറി മലഞ്ചരിവിലൂടെ ഇറങ്ങി നേരെ കൊതുറയുടെ കൂ 
ടാരത്തിന്റെ മുമ്പിലെത്തി. 

- അവൾ അകത്തു കയറി തീ കത്തിക്കുകയും വയർ നിറയെ മാംസം 
ഭക്ഷിച്ചശേഷം കൊതുറയുടെ വരവും കാത്തു ഇരിക്കുകയും ചെയ്തു . 

കൊതുറ നായാട്ടുകഴിഞ്ഞു വന്നു. രണ്ടാമത്തെ മകളെ കണ്ടപ്പോൾ 
അദ്ദേഹം ചോദിച്ചു : 

" "എന്തിനും ഇവിടെ വന്നു ? 

" " അച്ഛൻ ഇങ്ങോട്ടേക്കും അയച്ചതാണു , രണ്ടാമത്തെ മകൾ പ് 
റഞ്ഞു. 

" "എന്തിനാണു് അയച്ചതു ? 
" "അങ്ങ്എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടി. 

"" എന്നാൽ പിന്നെ അവിടെ ഇരിക്കുന്നതെന്തിനാണു ? എനിക്കു 
വിശക്കുന്നു. വേഗം കുറച്ചു മാംസം പാകംചെയ്തു താ . 

മാംസം തയ്യാറായപ്പോൾ അതു പാത്രത്തിൽനിന്നു പുറത്തെടുത്തു 
രണ്ടായി പകുക്കാൻ കൊതുറ അവളോടു പറഞ്ഞു. 

-- " " നമുക്കു രണ്ടുപേർക്കും കൂടി പകുതി തിന്നാം, അദ്ദേഹം പറഞ്ഞു. 
" "മറേറപ്പകുതി അക്കാണുന്ന മരക്കിണ്ണത്തിലിട്ടു അടുത്തുള്ള കൂടാരത്തിൽ 
കൊണ്ടുപോയി കൊടുക്കണം. അതിനകത്തു കയറണ്ട, അടുത്തു നിന്നാൽ 
മതി. കിണ്ണം തിരികെ തരുന്നതുവരെ അവിടെ നിൽക്കണം. 

- രണ്ടാമത്തെ മകൾ മാംസമെടുത്തു പുറത്തിറങ്ങി . കാററും ഓരി 
യിട്ടുകൊണ്ടിരുന്നു . മഞ്ഞു ചുഴററിയടിച്ചുകൊണ്ടിരുന്നു. യാതൊന്നും കാ 
ണാൻ വയ്യ . കൂടുതൽ മുമ്പോട്ടു പോകാൻ ഇഷ്ടപ്പെടാതെ അവൾ 
മാംസം മഞ്ഞിൻ പുറത്തേക്കും എറിഞ്ഞിട്ട് കുറച്ചുനേരം അവിടെ 
നിന്നു. പിന്നീട് കൊതുറയുടെ അടുക്കലേക്കു മടങ്ങി . 


266 


18 * 


267 


" "അവർക്കു മാംസം കൊടുത്തോ? കൊതുറ ചോദിച്ചു . 
" " കൊടുത്തു , രണ്ടാമത്തെ മകൾ പറഞ്ഞു . 

" " നീ വേഗം പോയിവന്നല്ലൊ. കിണ്ണം കാണിക്കും . മാംസത്തിനു 
പകരമായി അവർ നിനക്കു തന്നതെന്താണെന്നു നോക്കട്ടെ. 

രണ്ടാമത്തെ മകൾ കിണ്ണം കാണിച്ചു . കൊതുറ കാലിക്കിണ്ണത്തിൽ 
നോക്കി. എങ്കിലും ഒരക്ഷരം മിണ്ടാതെ ഉറങ്ങാൻ കിടന്നു. രാവിലെ 
കൊതുറ ഊറയ്ക്കിടാത്ത കുറെ മാൻതോൽ കൊണ്ടുവന്നു. അവളുടെ ചേ 
ച്ചിയോടു പറഞ്ഞതുപോലെ രണ്ടാമത്തെ മകളോടും വൈകുന്നേരത്തിന 
കം കുറച്ച് പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കിവയ്ക്കാൻ പറഞ്ഞു. 

" "പണി തുടങ്ങിക്കൊ, അദ്ദേഹം പറഞ്ഞു. " " നിനക്കു എത്ര ന 
ന്നായി തുന്നാനറിയാമെന്നും വൈകുന്നേരം വരുമ്പോൾ ഞാൻ നോക്കാം. 

ഇത്രയും പറഞ്ഞുകൊണ്ടു കൊതുറ നായാട്ടിനു പോയി. രണ്ടാമ 
ത്തെ മകൾ ജോലി തുടങ്ങി . അവൾക്കു വലിയ മൃതിയായിരുന്നു. 
കാരണം വൈകുന്നേരത്തിനകം എങ്ങിനെയെങ്കിലും പണിയെല്ലാം 
തീർക്കണം. പെട്ടെന്നു തല നരച്ച ഒരു വൃദ്ധ കൂടാരത്തിനകത്തു 
കടന്നുവന്നു. 

" "കുഞ്ഞ് 
, എന്റെ കണ്ണിൽ ഒരു കരടു പോയി , അവർ പറ 
ഞ്ഞു . " "അതൊന്നും എടുത്തുകളയും. എനിക്കു തന്നെ പററില്ല . 

" " എനിക്കും നിങ്ങളുടെ കിഴട്ടുകരടിനുവേണ്ടി സമയം കളയാനി 
ല്ല ! രണ്ടാമത്തെ മകൾ പറഞ്ഞു . " " പോകൂ ഇവിടന്നു . ഞാൻ ജോ 
ലി ചെയ്യട്ടെ. 

വൃദ്ധ കൂടുതലായി ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി . രാത്രിയായ 
തോടെ കൊതുറ നായാട്ടുകഴിഞ്ഞു മടങ്ങിവന്നു. 

" "എൻറെ പുതിയ വസ്ത്രങ്ങൾ തയ്യാറായോ? അദ്ദേഹം ചോദി 


മത്തെ മകളെ അവളുടെ ചേച്ചിയെ എറിഞ്ഞ അതേയിടത്തേക്കും എ 
റിഞ്ഞു . അവളം മരവിച്ചുമരിച്ചു . 

വൃദ്ധൻ ഈ സമയത്തും കൊടുങ്കാറ്റു ശമിക്കുന്നതും കാത്തു ഇളയ 
മകളുമായി കൂടാരത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ ഫലമൊന്നുമുണ്ടാ 
യില്ല . കാററു് പൂർവ്വാധികം ഉഗ്രമായി അടിച്ചുകൊണ്ടിരുന്നു. ഏതു നി 
മിഷവും കൂടാരം കാറ്റിൽ പറന്നുപോവുമെന്നു തോന്നി. 

" "എന്റെ പുത്രിമാർ ഞാൻ പറഞ്ഞതു അനുസരിച്ചില്ല , വൃദ്ധൻ 
പറഞ്ഞു.. "" അവർ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണു ചെയ്തതു്. അ 
വർ കൊതുറയെ കോപിപ്പിച്ചിരിക്കുന്നു. എനിക്കിനി മകളായി നീ മാ 
ത്രമേയുള്ള. എങ്കിലും നിന്നെ കൊതുറയുടെ അടുത്തേക്കും അയച്ചേതീരൂ . 
അദ്ദേഹം നിന്നെ ഭാര്യയായി സ്വീകരിക്കുമെന്നാണു എന്റെ പ്രതീക്ഷ . 
ഞാൻ നിന്നെ അയച്ചില്ലെങ്കിൽ നമ്മുടെ ആളുകൾ മുഴുവനും പട്ടിണികി 
ടന്നു ചത്തുപോകും. അതുകൊണ്ടും, മകളേ, നീ പോകാനൊരുങ്ങും. 

അവൾ പോകേണ്ടതു് എങ്ങോട്ടാണെന്നും ചെയ്യേണ്ടതും എന്തെ 
ല്ലാമാണെന്നും അയാൾ പറഞ്ഞുകൊടുത്തു . 

ഇളയ മകൾ കൂടാരത്തിനു പുറത്തു വന്നു. തെന്നുവണ്ടി കാററിനെ 
തിരെ നിർത്തിയിട്ടും ഒരു തള്ളകൊടുത്തു മുന്നോട്ടു നീക്കി. കാററു് ഉച്ച 
ത്തിൽ ഓരിയിടുകയും അലമുറയിടുകയും ചെയ്തുകൊണ്ടിരുന്നു. അതും ഇ 
ളയ മകളെ അടിച്ചുപറത്തുമെന്നു തോന്നി. മഞ്ഞടിച്ച് കണ്ണുകാണാതാ 
യി . 

- എങ്കിലും ഇളയ മകൾ ആയാസപ്പെട്ട് കൊടുങ്കാററിലൂടെമുന്നോ 
ട്ടു നടന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ മറന്നില്ല . അവ 
അക്ഷരംപ്രതി അനുസരിക്കുകയാണു ചെയ്തത്. അവളുടെ കോട്ടിൻറ 
ചരടഴിഞ്ഞു. പക്ഷെ അവൾ അതു കെട്ടാൻ നിന്നില്ല . ചെരിപ്പിനകത്തു 
മഞ്ഞു കയറി. പക്ഷെ അവൾ അതു കുടഞ്ഞുകളയാൻ നിന്നില്ല . തണു 
പ്പ് കലശലായിരുന്നു . കാററ്റ് ശക്തിയോടെ അടിച്ചുകൊണ്ടിരുന്നു. പ് 

ക്ഷെ ഒരിടത്തും നിൽക്കാതെ അവൾ മുന്നോട്ടു പോയി . മലയുടെ ചുവ 
ട്ടിലെത്തി അതിന്റെ മുകളിൽ കയറിയശേഷമേ അവൾ ചെരിപ്പിനക 

ത്തെ മഞ്ഞു കുടഞ്ഞുകളയാനും കോട്ടിൻറ ചരടു കെട്ടാനും നിന്നുള്ള. ആ 
സമയത്ത് ഒരു കൊച്ചകിളി പറന്നുവന്നു അവളുടെ തോളിലിരുന്നു. ഇ 


ച്ചു . 


- " " തയ്യാറായി , രണ്ടാമത്തെ മകൾ പറഞ്ഞു . 
- " " ഞാൻ ഇട്ടുനോക്കട്ടെ. 

കൊതുറ വസ്ത്രങ്ങൾ ധരിച്ചു . അവ മോശമായി വെട്ടിയിരിക്കുക 
യാണെന്നും വളരെ ചെറുതാണെന്നും വക്കു് ഏങ്കോണിച്ചിരിക്കുകയാണ 
ന്നും അദ്ദേഹം കണ്ടു. കൊതുറ ഭയങ്കരമായി കോപിച്ചു . അദ്ദേഹം രണ്ടാ 


268 


269 


ളയ മകൾ കിളിയെ ആട്ടിയോടിച്ചില്ല . അവൾ അതിനെ വാത്സല്യ 
ത്തോടെ തടവുകയും താലോലിക്കുകയും ചെയ്തു. കിളി പറന്നുപോയ 
പ്പോൾ ഇളയ മകൾ തെന്നുവണ്ടിയിൽ കയറി മലഞ്ചെരിവിലൂടെ താ 
ഴോട്ടിറങ്ങി നേരെ കൊതുറയുടെ കൂടാരത്തിന്റെ മുമ്പിലെത്തി. 

അവൾ കൂടാരത്തിനകത്തു കടന്നു അവിടെ കാത്തിരുന്നു. പെട്ടെ 
ന്നു് വാതുക്കലൈ മറ പൊക്കി യുവഭീമൻ പ്രവേശിച്ചു . ഇളയ മകളെ ക 
ണ്ടപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ടു ചോദിച്ചു : 

" " നീ എന്തിനും ഇവിടെ വന്നു? 
- " " അച്ഛൻ അയച്ചിട്ടാണു” , ഇളയ മകൾ പറഞ്ഞു . 
" "എന്തിനാണു് അയച്ചതു ? 

" " കൊടുങ്കാറ്റു നിർത്താൻ അങ്ങയോടു അപേക്ഷിക്കാൻവേണ്ടി. 
അതു നിർത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളെല്ലാവരും മരിച്ചുപോകും. 

" "എന്തിനാണു് അവിടെ ഇരിക്കുന്നതു ? തീ കത്തിച്ചു കുറച്ചു മാം 
സം പാകംചെയ്യാത്തതെന്തു ? കൊതുറ ചോദിച്ചു . " "എനിക്കു വിശ 
ക്കുന്നു. നിനക്കും വിശക്കുന്നുണ്ടാവും . നീ ഇവിടെ വന്നിട്ട് ഒന്നും തിന്നി 
ല്ലെന്നു കാണുന്നു. 

- ഇളയ മകൾ വേഗം മാംസം പാകംചെയ്ത് പാത്രത്തിൽനിന്നെ 
ടുത്തും കൊതുറയ്ക്കു കൊടുത്തു . കൊതുറ കുറച്ചു മാംസം തിന്നിട്ട് പകുതി 
യെടുത്തും അടുത്തുള്ള കൂടാരത്തിൽ കൊണ്ടുക്കൊടുക്കാൻ പറഞ്ഞു . 

ഇളയ മകൾ കിണ്ണത്തിൽ മാംസവുമായി പുറത്തിറങ്ങി. കാറ് 
ഉച്ചത്തിൽ ഗർജ്ജിച്ചുകൊണ്ടിരുന്നു. മഞ്ഞു് ചുഴറ്റിയടിച്ചുകൊണ്ടിരുന്നു. 
അവൾ എങ്ങോട്ടു പോകും ? അയൽക്കാരുടെ കൂടാരം എങ്ങിനെ കണ്ടുപി 
ടിക്കും ? അവൾ കുറച്ചുനേരം ആലോചിച്ചു നിന്നശേഷം എങ്ങോട്ടെന്നി 
ല്ലാതെ കൊടുങ്കാറ്റിലൂടെ നടന്നു. 

പെട്ടെന്നും, മലമുകളിൽ അവളുടെയടുക്കൽ പറന്നെത്തിയ അതേ 
കൊച്ചുകിളി പറന്നുവന്നു. അതു അവളുടെ മുഖത്തിനടുത്തും അങ്ങോട്ടുമി 
ങ്ങോട്ടം പറന്നുനടന്നു. കിളിയുടെ പുറകേ പോകാൻ ഇളയ മകൾ നി 
ശ്ചയിച്ചു . അതു പറന്നുപോയ വഴി അവൾ നടന്നു. നടന്നുനടന്നു കുറെ 
ചെന്നപ്പോൾ അല്പം ദൂരെ ഒരു വശത്തും തീപ്പൊരിപോലെ എന്തോ മി 
ന്നുന്നതു കണ്ടു. ഇളയ മകൾ ആഹ്ലാദിച്ചു . കൂടാരം അവിടെയായിരിക്കു 


മെന്നു കരുതി അവൾ അങ്ങോട്ട് നടന്നു . പക്ഷെ അടുത്തു ചെന്നു നോ 
ക്കിയപ്പോൾ , കൂടാരമാണെന്നും താൻ ധരിച്ചതും വാസ്തവത്തിൽ വലി 
യൊരു മൺകൂനയാണെന്നു അവൾക്കു മനസ്സിലായി. അതിനുള്ളിൽനിന്നും 
പുക ചുരുളായി മേലോട്ടുയർന്നുകൊണ്ടിരുന്നു. ഇളയ മകൾ കൂനയ്ക്കു ചു 
ററും നടന്നു കാൽകൊണ്ടു തട്ടി നോക്കി. പെട്ടെന്നു അവൾ മുമ്പിലൊരു 
വാതിൽ കണ്ടു. തല നരച്ച ഒരു വൃദ്ധ വാതിലിൽനിന്നു തല വെളിയി 
ലിട്ടുകൊണ്ടു ചോദിച്ചു : 

" " നീ ആരാണും? എന്തിനു വന്നു? 

" "അമ്മൂമ്മേ, ഞാൻ കുറച്ച മാംസം കൊണ്ടുവന്നിട്ടുണ്ടു്, ഇളയ 
മകൾ പറഞ്ഞു. " " ഇതു് അമ്മൂമ്മയ്ക്കു തരാൻ കൊതുറ പറഞ്ഞു. 

" " കൊതുറ പറഞ്ഞന്നാണോ പറഞ്ഞതു ? ശരി , ഇങ്ങോട്ടു താ . 
നീ ഇവിടെ പുറത്തു നിൽക്കും. 

ഇളയ മകൾ കൂനയ്ക്കു പുറത്തു കാത്തുനിന്നു. അവൾ വളരെ നേരം കാത്തു 
നിന്നു. അവസാനം വാതിൽ വീണ്ടും തുറന്നു. വൃദ്ധ വീണ്ടും തല വെ 
ളിയിലിട്ടും മരക്കിണ്ണം അവളെ ഏല്പിച്ചു . അതിനുള്ളിൽ എന്തോ ഉണ്ടാ 
യിരുന്നു. പക്ഷെ അതെന്താണെന്നും അവൾക്കു മനസ്സിലായില്ല . അവൾ 
കിണ്ണവുമെടുത്തു കൊതുറയുടെ അടുത്തേക്കു മടങ്ങി. 

- " " ഇത്രയധികം സമയമെടുത്തതെന്താണു ? കൊതുറ ചോദിച്ചു . 
" " കൂടാരം കണ്ടുപിടിച്ചോ ? 

" "ഉവ്വ് . 
" " അവർക്കും മാംസം കൊടുത്തോ? 
" " കൊടുത്തു . 
" " ആ കിണ്ണം താ . അതിനകത്തു എന്താണുള്ളതെന്നു നോക്കട്ടെ. 

കൊതുറ നോക്കിയപ്പോൾ കിണ്ണത്തിനുള്ളിൽ ഉരുക്കുകൊണ്ടുള്ള ഏ 
താനും കത്തികളും സൂചികളും ചിരണ്ടാനും നന്നാക്കിയെടുക്കാനുമുള്ള മ 
ററും ഉപകരണങ്ങളും കിടക്കുന്നതു കണ്ടു. കൊതുറ ഉച്ചത്തിൽ പൊട്ടിച്ചി 
രിച്ചുകൊണ്ടു പറഞ്ഞു : 

" " നിനക്കും പല നല്ല സാധനങ്ങളും കിട്ടിയിട്ടുണ്ടല്ലൊ. ഇവ നി 
നക്കു വളരെ പ്രയോജനപ്പെടും. 

271 


- 270 


കൊതുറ രാവിലെ എഴുന്നേറ്റ് കുറെ മാൻതോൽ കൂടാരത്തിൽ കൊ 
ണ്ടു വന്നു. വൈകുന്നേരത്തിനകം തനിക്കുവേണ്ടി പുതിയൊരു കോട്ടം 
ചെരിപ്പുകളും കയ്യുറകളും ഉണ്ടാക്കാൻ അദ്ദേഹം അവളോടു പറഞ്ഞു . 

" " നീ അവ നന്നായി ഉണ്ടാക്കിയാൻ ഞാൻ നിന്നെ ഭാര്യയായി 
സ്വീകരിക്കാം, അദ്ദേഹം പറഞ്ഞു . 

കൊതുറ പോയി . ഇളയ മകൾ പണി തുടങ്ങി . വൃദ്ധ സമ്മാനി 
ച്ച സാധനങ്ങൾ വളരെ പ്രയോജനപ്പെട്ടു . വസ്ത്രങ്ങളുണ്ടാക്കാനുള്ള എല്ലാ 
സാധനങ്ങളും ഇളയ മകളുടെ പക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവ 
സംകൊണ്ടും എത്രത്തോളം ചെയ്യാനൊക്കും ? ... . അവൾ അതേപ്പററി ആ 
ലോചിച്ച് സമയം കളയാതെ ആകാവുന്നത്ര ചെയ്യാൻ ശ്രമിച്ചു . അ 
വൾ തോൽ നന്നാക്കിയെടുക്കുകയും ചിരണ്ടി വൃത്തിയാക്കുകയും വെട്ടി 
ത്തയ്ക്കുകയും ചെയ്തു . പെട്ടെന്നും വാതുക്കലുള്ള മറ പൊക്കി തല നരച്ച 
ഒരു വൃദ്ധ കടന്നുവന്നു. ഇളയ മകൾക്കും ഉടൻ ആളെ മനസ്സിലായി . ത . 
ലേന്നും താൻ മാംസം കൊണ്ടുക്കൊടുത്ത വൃദ്ധയായിരുന്നു അതു്. 

" "കുഞ്ഞ് 
, എന്നെ സഹായി ക്കൂ , വൃദ്ധ പറഞ്ഞു . " "എൻറ ക 
ണ്ണിൽ ഒരു കരടു പോയി. ദയവുചെയ്ത് അതും എടുത്തുകള . ഞാൻ ശ്ര 
മിച്ചിട്ടു പററുന്നില്ല . 

ഇളയ മകൾ വിസമ്മതം പ്രകടിപ്പിച്ചില്ല . അവൾ ജോലി മാ 
ററിവച്ച് എഴുന്നേററു . താമസിയാതെ വൃദ്ധയുടെ കണ്ണിൽനിന്നു കരടെ 
ടുത്തു കളയുകയും ചെയ്തു. 

" " നന്നായി , വൃദ്ധ പറഞ്ഞു. " "എന്റെ കണ്ണ് ഇപ്പോൾ വേദ 
നിക്കുന്നില്ല . ഇനി എന്റെ വലതുചെവിയിൽ നോക്കും. 

ഇളയ മകൾ വൃദ്ധയുടെ ചെവിയിൽ നോക്കി. അവൾ ഞെട്ടി. 
"" നീ എന്താണു അവിടെ കാണുന്നതു ? വൃദ്ധ ചോദിച്ചു . 
- " " ചെവിയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു, ഇളയ മകൾ പറ 
ഞ്ഞു . 

-- " " നീ അവളെ വിളിക്കാത്തതെന്ത്? കൊതുറയ്ക്കു വസ്ത്രങ്ങളുണ്ടാക്കാൻ 
അവൾ നിന്നെ സഹായിക്കും. 

- 1 ഇളയ മകൾക്കു വലിയ സന്തോഷമായി. അവൾ പെൺകു 
ട്ടിയെ വിളിച്ചു . അവളുടെ വിളി കേട്ട് ഒന്നിനു പകരം നാലു പെൺകു 

272 


ട്ടികൾ വൃദ്ധയുടെ ചെവിയ്ക്കകത്തുനിന്നും ഇറങ്ങിവന്നു. നാലു പേരും കൂ 
ടി ജോലി തുടങ്ങി . അവർ തോൽ നന്നാക്കിയെടുക്കുകയും ചിരണ്ടി വ 
ത്തിയാക്കുകയും വെട്ടിത്തയ്ക്കുകയും ചെയ്തു. താമസിയാതെ വസ്ത്രങ്ങൾ ത 
യ്യാറായി. വൃദ്ധ നാലു പെൺകുട്ടികളെ വീണ്ടും ചെവിക്കുള്ളിലൊതുക്കി 
പുറത്തിറങ്ങിപ്പോയി . 

വൈകുന്നേരം കൊതുറ നായാട്ടു കഴിഞ്ഞു മടങ്ങിയെത്തി. 
" " ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യോ? അദ്ദേഹം ചോദിച്ചു . 
- " "ചെയ്തു, ഇളയ മകൾ പറഞ്ഞു. 
" "എൻറ പുതിയ വസ്ത്രങ്ങൾ കാണട്ടെ. ഞാൻ ഇട്ടുനോക്കാം . 

ഇളയ മകൾ അദ്ദേഹത്തിനും വസ്ത്രങ്ങൾ കൊടുത്തു . കൊതുറ അ 
വയെടുത്തു മീതേകൂടി കയ്യോടിച്ചു . തോലിനും നല്ല മാർദ്ദവവും തൊ 
ടാൻ നല്ല സുഖവും തോന്നി. അദ്ദേഹം വസ്ത്രങ്ങൾ ധരിച്ചുനോക്കി. അവ 
ചെറുതുമായിരുന്നില്ല , വലുതുമായിരുന്നില്ല . അദ്ദേഹത്തിനു നല്ല പാ 
കമായിരുന്നു. ഈടുനിൽക്കുന്നതുമായിരുന്നു. കൊതുറ പുഞ്ചിരിച്ചുകൊണ്ടു 
പറഞ്ഞു: 

-- "" കുട്ടി , എനിക്കു നിന്നെ ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മയ്ക്കും നാലു സ് 
ഹോദരിമാർക്കും നിന്നെ ഇഷ്ടപ്പെട്ടു. നീ അദ്ധ്വാനശീലയാണു്, ധൈര്യ 
വതിയാണു . നിന്റെ ആളുകൾ നശിക്കാതിരിക്കണമെന്നു കരുതി നീ 
ഭയങ്കരമായ കൊടുങ്കാറ്റിനെ നേരിട്ടു . നീ എന്റെ ഭാര്യയായിരിക്കും. 
ഈ കൂടാരത്തിൽ എന്റെ കൂടെ താമസിക്കു ” . 

ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽനിന്നു വീണയുടനെ തു 
ന്ദ്രാപ്രദേശത്തെ കൊടുങ്കാറ്റു നിലച്ചു . ആളുകൾ ഇപ്പോൾ കാറ്റിൽനി 
ന്നും ഒളിക്കാൻ ശ്രമിച്ചില്ല . അവർ തണുത്തുമരവിച്ചില്ല . ഒന്നൊഴിയാ 
തെ എല്ലാവരും തങ്ങളുടെ കൂടാരങ്ങളിൽനിന്നും പകൽവെളിച്ചത്തേക്കു 
ഇറങ്ങിവന്നു. 


R . Anand 


സോവിയറ് 
നാട്ടിലെ 
നാടോടിക്കഥകൾ 


